Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 9 





MMA O a, 9th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 മകരം 27 6 
Vol. X Thiruvananthapuram, 27th Makaram 1196 No. 





1942 മാഘം 20 


Tuesday 20th Magha 1942 








PART IV 


Private Advertisements and Miscellaneous 
Notifications 


930 


KERALA GAZETTE 


[Parr 111 





ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മോഹനന്‍ ഭര്‍ത്താവ്‌ 60 
2 സൂനിത മകള്‍ 36 
3 സുനന്ദ ല്‍ 33 
(പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


പരേതയുടെ നിയമാനുസൃത അവകാശികള്‍ മേല്‍ 
വിവരിച്ചവര്‍ മാ്രതമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പസി ദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും 


തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ സി-1553/2021. 2021 ജനുവരി 21. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ കരുനാഗപ്പള്ളി വില്ലേജില്‍ 
മൂറിയില്‍ വീട്ടില്‍ 
തങ്കപ്പന്‍, എന്‍. 11-4-2020-ല്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 


പടവടക്കും തുളസി മന്ദിരം 
പരേതന്റെ പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ടി വീട്ടില്‍ 
തുളസി സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ കരുനാഗപ്പള്ളി 
വില്ലേജാഫീസര്‍ അന്വേഷണം നടത്തിയതിലും അവകാശ 
വിചാരണ നടത്തിയതിലും മരണസര്‍ട്ടിഫിക്കറ്റ്‌ രപകാരവും 
തങ്കപ്പന്‍, എന്‍. 11-4-2020-ല്‍ മരണമടഞ്ഞുവെന്നും പരേതന്റെ 


അവകാശികളായി താഴെ പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നും 


അറിയുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 തുളസി ഭാര്യ 68 

2 സന്തോഷ്‌ മകന്‍ 44 

3 സനോജ്‌ ം 43 

4 സനില്‍ [ഴി 43 

(പരേതന്റെ മതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ മേല്‍ 
വിവരിച്ചവര്‍ മാ്രതമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പസി ദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 


നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 


കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (ഒപ്പ്‌) 
കരുനാഗപ്പള്ളി. തഹശീല്‍ദാര്‍. 


72 


Kottarakkara Taluk 


പരസ്യം 


() 


നമ്പര്‍ ag)4-2409/2021. 2021 ജനുവരി 23. 


കൊട്ടാരക്കര താലൂക്കില്‍ നെടുവത്തൂര്‍ വില്ലേജില്‍ 
തേവലപ്പുറം പി. ഒ. സിനു ഭവനം വീട്ടില്‍ റോസമ്മ, പി. 
9-11-2020-ല്‍ മരണപ്പപട്ടുപോയി. പരേതയുടെ പേരില്‍ 
കശുവണ്ടിത്തൊഴിലാളി ക്ഷേമനിധിയില്‍നിന്നും ആനുകൂല്യങ്ങള്‍ 
ലഭിക്കുന്നതിനും മറ്റ്‌ ഇതര ആവശ്യങ്ങള്‍ക്കുംവേണ്ടി ഒരവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്ുപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ ഭര്‍ത്താവ്‌ 
ടിയില്‍ രാജു, ഡി. കൊട്ടാരക്കര തഹശീല്‍ദാര്‍ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ പരേതയുടെ അവകാശികളായി 


താഴെ പറയുന്നവര്‍ മാഠ്രതമാണ്‌ ഉള്ളതെന്നറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാജു, ഡി. ഭര്‍ത്താവ്‌ 62 
2 സിജു, ആര്‍. മകന്‍ 32 


3 സിനുരാജ്‌, ആര്‍. ” 29 


പരേതയുടെ നിയമാനുസൃത അവകാശികള്‍ മുകളില്‍ 


രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ മഠ്രതമാണെന്ന്‌ കാണിച്ച്‌ 
ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്നെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട്‌ ഹാജരായി രേഖകള്‍ സഹിതം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ag)4-12695 /2020. 2020 ഒക്ടോബര്‍ 13. 


കൊട്ടാരക്കര താലൂക്കില്‍ ചക്കുവരയ്ക്കല്‍ വില്ലേജില്‍ 
ഭവന്‍ വീട്ടില്‍ 
വസന്തകുമാരി 19-4-2020-ല്‍ മരണപ്പെട്ടുപോയി. പരേതയുടെ 


ചക്കുവരയ്ക്കല്‍ മുറിയില്‍ അജിത്‌ 
പേരിലുള്ള പി. എഫ്‌. ആനുകൂല്യം ലഭിക്കുന്നതിനും മറ്റ്‌ ഇതര 


ആവശ്യങ്ങള്‍ക്കും വേണ്ടി ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകന്‍ ടിയില്‍ അജിത്കുമാര്‍ 
കൊട്ടാരക്കര തഹശിീല്‍ദാര്‍ മുമ്പാകെ ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ പരേതയുടെ അവകാശികളായി താഴെ 


പറയുന്നവര്‍ മാത്രമാണ്‌ ഉള്ളതെന്നറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അജിത്‌ കുമാര്‍ മകന്‍ 31 
2 അശ്വതി കൃഷ്ണന്‍ മകള്‍ 24 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


931 





പരേതയുടെ ഭര്‍ത്താവ്‌ മരണപ്പെട്ടിട്ടുള്ളതാണ്‌. 


പരേതയുടെ നിയമാനുസൃത അവകാശികള്‍ മുകളില്‍ 
രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട്‌ ഹാജരായി രേഖകള്‍ സഹിതം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എ4-9033/2019. 2020 ഒക്ടോബര്‍ 9. 


കൊട്ടാരക്കര താലൂക്കില്‍ കൊട്ടാരക്കര വില്ലേജില്‍ 


തൃക്കണ്ണമംഗല്‍ കല്ലൂര്‍ ഇമ്മാനുവേല്‍ ഹഈസില്‍ 
വത്സമ്മ തോമസ്‌ 17-6-2018-ല്‍ മരണപ്പെട്ടുപോയി. പരേതയുടെ 
പേരിലുള്ള ബാങ്ക്‌; ഇടപാടുകള്‍ക്കും മറ്റ്‌ ഇതര ആവശ്യങ്ങള്‍ക്കും 
വേണ്ടി ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ 
പരേതയുടെ സഹോദരന്‍ എറണാകുളം ഇടപ്പള്ളി തെക്ക്‌ 
വില്ലേജില്‍ ഇളമക്കര പാലനില്‍ക്കുന്നതില്‍ വീട്ടില്‍ 
സിയോണ്‍ തോമസ്‌ മാത്യു കൊട്ടാരക്കര തഹശിീല്‍ദാര്‍ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണവും 
അവകാശ വിചാരണയുംനടത്തിയതില്‍ പരേതയുടെ 


അവകാശികളായി താഴെ പറയുന്നവര്‍ ALM AD ony 


ഉള്ളതെന്നറിയുന്നു. 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സിയോണ്‍ തോമസ്‌ മാത്യു സഹോദരന്‍ 60 
2 സോഫിയാമ്മ ജോണ്‍ സഹോദരി 73 


3 നാന്‍സി തോമസ്‌ 


4 സെറൂബാ രാജന്‍ മരണപ്പെട്ട 
സഹോദരന്‍ 
രാജന്‍തോമസിന്റെ മകള്‍ 29 


5 ജെഷുവാ രാജന്‍ - മകന്‍ 27 


6 ബസിീലെല്‍ രാജന്‍ - [ഴി 25 


പരേതയുടെ ഭര്‍ത്താവ്‌, മാതാപിതാക്കള്‍ എന്നിവര്‍ 
മരണപ്പപെട്ടിട്ടുള്ളതാണ്‌. പരേതയ്ക്ക്‌ സന്താനങ്ങള്‍ 
ഇല്ലാത്തതാണ്‌. പരേതയുടെ നിയമാനുസൃത അവകാശികള്‍ 
മുകളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ മാധ്രമാണെന്ന്‌ കാണിച്ച്‌ 
ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 
ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖകള്‍ സഹിതം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


73 


(4) 


നമ്പര്‍ എ4-14045 /2020. 2020 നവംബര്‍ 2. 


കൊട്ടാരക്കര താലൂക്കില്‍ ഏഴുകോണ്‍ വില്ലേജില്‍ 
കാരുവേലില്‍ പി. ഒ., പ്ലാക്കാട, കൊച്ചുവിള വീട്ടില്‍ ബാബു, ജി. 
10-9-2020-ല്‍ മരണപ്പപട്ടുപോയി. പരേതന്റെ 
പേരിലുള്ള ആശ്രിത നിയമനത്തിനും ബാങ്കിടപാടുകള്‍ക്കും മറ്റ്‌ 
ഇതര ആവശ്യങ്ങള്‍ക്കും വേണ്ടി ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ കൊല്ലം താലൂക്കില്‍ 
കൊറ്റങ്കര വില്ലേജില്‍ പത്മവിലാസം വീട്ടില്‍ ബിന്ദു, പി. 
കൊട്ടാരക്കര തഹശീല്‍ദാര്‍ മുമ്പാകെ ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ പരേതന്റെ അവകാശിയായി Moo" 


പറയുന്നവര്‍ മാത്രമാണ്‌ ഉള്ളതെന്നറിയുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
ബിന്ദു, പി. ഭാര്യ 44 


പരേതന്‍ സന്താനങ്ങള്‍ ഇല്ലാത്തതും ടിയാന്റെ മാതാവ്‌ 


മരണപ്പപെട്ടിട്ടുള്ളതാണ്‌. പരേതന്റെ നിയമാനുസൃത 
അവകാശി മുകളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ള വര്‍ 
മാധതമാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധം 
ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം കൊട്ടാരക്കര 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖകള്‍ സഹിതം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാലിലും ലഭി 


ക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ ag4-17051/ 2020. 2020 ഡിസംബര്‍ 22. 


കൊട്ടാരക്കര താലൂക്കില്‍ വെളിയം വില്ലേജില്‍ 
വാളിയോട്‌ പി. ഒ., മറവന്‍കോട്‌, ചേന്നമത്ത്‌ പുത്തന്‍ 
വീട്ടില്‍ പി. സി. ബാബു 19-10-2020-ല്‍ മരണപ്പെട്ടുപോയി. 
പരേതന്റെ പേരിലുള്ള ആശ്രിത നിയമനത്തിനും വാഹനത്തിന്റെ 
ഉടമസ്ഥാവകാശം മാറ്റുന്നതിനും ബാങ്കിടപാടുകള്‍ക്കും AS ഇതര 
ആവശ്യങ്ങള്‍ക്കും വേണ്ടി ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ പൂയപ്പള്ളി വില്ലേജില്‍ 
പി. എസ്‌. ഭവനില്‍ പ്രീത, എസ്‌. കൊട്ടാരക്കര തഹശീല്‍ദാര്‍ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതില്‍ പരേതന്റെ 


അവകാശികളായി താഴെ പറയുന്നവര്‍ ALM AD oN 


ഉള്ളതെന്നറിയുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 പ്രീത, എസ്‌. ഭാര്യ 45 
2 നന്ദനാ ബാബു മകള്‍ 16 
3 ഹരി നാരായണന്‍ മകന്‍ 13 
4 സരസ്വതിയമ്മ മാതാവ്‌ 7 


932 


KERALA GAZETTE 





പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ മുകളില്‍ 
രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട്‌ ഹാജരായി രേഖകള്‍ സഹിതം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ aG)4- 13185 /2020. 2020 ഒക്ടോബര്‍ 15. 


കൊട്ടാരക്കര താലൂക്കില്‍ ചിതറ വില്ലേജില്‍ 
കൊല്ലായില്‍ പി. ഒ., ചല്ലിമുക്ക്‌, എ. കെ. എസ്‌. ദീന്‍ 
ഹൌസില്‍ അബ്ദുള്‍ ഖാദര്‍ 31-7-2020-ല്‍ മരണപ്പെട്ടുപോയി. 
പരേതന്റെ പേരിലുള്ള ബാങ്കിടപാടുകള്‍ക്കും മറ്റ്‌ ഇതര 
ആവശ്യങ്ങള്‍ ക്കുംവേണ്ടി സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ ടി വില്ലേജില്‍ ജമീലാ 
ഹൌസില്‍ എ. കെ. ഷിഹാബുദ്ദീന്‍ കൊട്ടാരക്കര തഹശീല്‍ദാര്‍ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതില്‍ പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവര്‍ ALM aD Ny 
ഉള്ളതെന്നറിയുന്നു. 


ഒരവകാശ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എ. കെ. ഷിഹാബുദ്ദീന്‍ മകന്‍ 48 
2 സാജിറാ ബീവി മകള്‍ 44 
3 നൌഷാദ്‌ മകന്‍ 43 


പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും മരണപ്പെട്ടിട്ടുള്ളതാണ്‌. 
പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ മുകളില്‍ 
രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട്‌ ഹാജരായി രേഖകള്‍ സഹിതം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(7) 


No. A4-12739/2020. 13th October 2020. 


Notice is hereby given to all to whom it may 
concern that Sneha w/o Biju George, Thundukuromvila 
Veedu, Chengamanadu, Melila Village, Kottarakkara Taluk, 
Kollam District, Kerala State has submitted an application 
in this office for the grant of a legal heirship certificate in 
respect of her deceased husband Bijumon George, 
Thundukuromvila Veedu, Chengamanadu, Melila Village, 
Kottarakkara Taluk, Kollam District, Kerala State who 
expired on 4-6-2020. The certificate is requested 
to receive benefits from abroad and for other purposes 
due to the deceased. Enquiry in the above matter 
through Village Officer, Melila reveals that the following 
are the only surviving legal heirs of the deceased. 


74 


[Parr 111 
SCHEDULE 
Si. Name of the Relationship Age 
No. legal heirs with the deceased 
Sneha Wife 37 
2 Sebin G. Biju Son 18 
Sayana G. Biju Daughter 14 


Sl. No. (3) is minor and is under the care and 
protection of Sl. No. (1). Therefore it is proposed to issue 
a legal heirship certificate in favour of the applicant 
stating that the persons mentioned in the above schedule 
are the legal heirs of the deceased. 


Objections if any against the issuance of the said 
certificate should be filed in person before the Tahsildar, 
Kottarakkara within 30 days from the date of publication 
of this notice in Kerala Gazette. Objections received by 
post or filed after the stipulated time will not be 
considered. 


(8) 


No. A4-13807/2020. 2nd November 2020. 


Notice is hereby given to all to whom it may 
concern that Ajitha d/o Radhamani, K., Krishna Bhavan, 
Vallam, Kottarakkara P. O., Neduvathoor Village, 
Kottarakkara Taluk, Kollam District, Kerala State has 
submitted an application in this office for the grant of a 
legal heirship certificate in respect of her deceased mother 
Radhamani, K., Krishna Bhavan, Vallam, Kottarakkara P. O., 
Neduvathoor Village, Kottarakkara Taluk, Kollam District, 
Kerala State who expired on 2-11-2019. The certificate is 
requested to receive pensionary benefits and for other 
purposes due to the deceased. Enquiry in the above 
matter through Village Officer, Neduvathoor reveals that 
the following are the only surviving legal heirs of the 
deceased. 


SCHEDULE 
Si. Name of the Relationship Age 
No. legal heirs with the deceased 
Jayakumar Son 52 
2 Anil 48 
Ajitha Daughter 40 


Husband of the deceased is not alive. Therefore it is 
proposed to issue a legal heirship certificate in favour of 
the applicant stating that the persons mentioned in the 
above schedule are the legal heirs of the deceased. 


Objections if any against the issuance of the said 
certificate should be filed in person before the Tahsildar, 
Kottarakkara within 30 days from the date of publication 
of this notice in Kerala Gazette. Objections received by 
post or filed after the stipulated time will not be 
considered. 





9th Fes. 2021] COMMISSIONERATE OF LAND REVENUE 933 
(9) പേര്‌ പരേതനുമായുള്ള വയസ്‌ 
No. A4-13806/2020. 2nd November 2020. ബന്ധം 
അജയന്‍ ആചാരി മകന്‍ 51 


Notice is hereby given to all to whom it may 
concern that Ajitha d/o N. Krishnan, Vallam, 
Kottarakkara P. O., Neduvathoor Village, Kottarakkara 
Taluk, Kollam District, Kerala State has submitted an 
application in this office for the grant of a legal heirship 
certificate in respect of her deceased father N. Krishnan, 
Krishna Bhavan, Vallam, Kottarakkara P. O., Neduvathoor 
Village, Kottarakkara Taluk, Kollam District, Kerala State 
who expired on 20-11-2003. The certificate is requested to 
receive pensionary benefits and for other purposes due to 
the deceased. Enquiry in the above matter through 
Village Officer, Neduvathoor reveals that the following 
are the only surviving legal heirs of the deceased. 


SCHEDULE 
Si. Name of the Relationship Age 
No. legal heirs with the deceased 
1 Jayakumar Son 52 
2 Anil ക 48 
3 Ajitha Daughter 40 


Wife and mother of the deceased are not alive. 
Therefore it is proposed to issue a legal heirship 
certificate in favour of the applicant stating that the 
persons mentioned in the above schedule are the legal 
heirs of the deceased. 


Objections if any against the issuance of the said 
certificate should be filed in person before the Tahsildar, 
Kottarakkara within 30 days from the date of publication 
of this notice in Kerala Gazette. Objections received by 
post or filed after the stipulated time will not be 
considered. 


Taluk Office, 
Kottarakkara. 


(Sd.) 
Tahsildar. 


Kunnathoor Taluk 
പരസ്യം 


(൪ 


നമ്പര്‍ എ3-1012/2021. 2021 ജനുവരി 19. 


കുന്നത്തൂര്‍ താലൂക്കില്‍ മൈനാഗപ്പള്ളി വില്ലേജില്‍ 
കടപ്പ മുറിയില്‍ അജയഭവനം വീട്ടില്‍ ശങ്കരന്‍ ആചാരി, 
4-10-2018-90 തീയതി മരണമടഞ്ഞിനാല്‍ പരേതന്റെ 
പേരിലുള്ള വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി പരേതന്റെ മകന്‍ 
അജയന്‍ ആചാരി അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്‌. ഈ 
അപേക്ഷയിന്‍മേല്‍ മൈനാഗപ്പള്ളി വില്ലേജാഫീസര്‍ മുഖാന്തിരം 
നടത്തിയ അന്വേഷണത്തിലും അവകാശ വിചാരണയിലും 
അയല്‍സാക്ഷി മൊഴിയിലും മരണ സര്‍ട്ടിഫിക്കറ്റ്‌ പ്രകാരവും 
ശങ്കരന്‍ ആചാരി, 4-10-2018-90 തീയതി മരണമടഞ്ഞതായും 
പരേതന്റെ അവകാശിയായി ചുവടെ ചേര്‍ക്കുന്ന ഒരാള്‍ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


Gaz. No. 6/2021/DTP (CLR). 


75 


(പരേതന്റെ ഭാരൃയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല). 


മരണമടഞ്ഞ ശങ്കരന്‍ ആചാരിയുടെ നിയമാനുസൃത 
അവകാശി മേല്‍പ്പറഞ്ഞിരിക്കുന്ന അജയന്‍ ആചാരി 
മാധ്തമാണെന്ന്‌ വിവരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുന്നത്തൂര്‍ 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട രേഖാമൂലം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
നിര്‍ദ്ദിഷ്ട സമയപരിധി കഴിഞ്ഞും തപാലിലൂം ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ag)3-751/2021. 2021 ജനുവരി 19. 


കുന്നത്തൂര്‍ താലൂക്കില്‍ ശാസ്താംകോട്ട 
വില്ലേജില്‍ പള്ളി ശ്ശേരിക്കല്‍ മുറിയില്‍ രാജ്‌ഭവന്‍ വീട്ടില്‍ 
കൃഷ്ണാംബിക, സി. കെ. 22-10-2020-90 തീയതി 
മരണമടഞ്ഞിനാല്‍ പരേതയുടെ പേരിലുള്ള വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി പരേതയുടെ ഭര്‍ത്താവ്‌ രാജപ്പന്‍, എം. 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്‌. ഈ അപേക്ഷയിന്‍മേല്‍ 
ശാസ്താം കോട്ട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം നടത്തിയ 
അന്വേഷണത്തിലും അവകാശ വിചാരണയിലും 
അയല്‍സാക്ഷി മൊഴിയിലും മരണസര്‍ട്ടിഫിക്കറ്റ്‌ പ്രകാരവും 
കൃഷ്ണാംബിക, സി. കെ. 22-10-2020-90 തീയതി 
മരണമടഞ്ഞതായും പരേതയുടെ അവകാശികളായി ചുവടെ 
ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നാണിക്കൂട്ടി മാതാവ്‌ 87 
2 രാജപ്പന്‍, എം ഭര്‍ത്താവ്‌ 67 
3 അതുല്‍രാജ്‌ മകന്‍ 16 


(പരേതയുടെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല). 


മരണമടഞ്ഞ കൃഷ്ണാംബിക, സി. കെ. യൂടെ നിയമാനുസൃത 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 3 വരെയുള്ള 
കക്ഷികള്‍ ആണെന്ന്‌ വിവരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുന്നത്തൂര്‍ 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട രേഖാമൂലം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
നിര്‍ദ്ദിഷ്ട സമയപരിധി കഴിഞ്ഞും തപാലിലൂം ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എ3-9329/2020. 2021 ജനുവരി 7. 


കുന്നത്തൂര്‍ താലൂക്കില്‍ ശൂരനാട്‌ തെക്ക്‌ വില്ലേജില്‍ 
ആയിക്കുന്നം മുറിയില്‍ ചരിഞ്ഞവിള പുത്തന്‍ വീട്ടില്‍ 
നാണുമാസ്ത്റര്‍, 6-3-2020-90 തീയതി മരണമടഞ്ഞിനാല്‍ 
പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി 
പരേതന്റെ ഭാരയ ലീല അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്‌. ഈ 
അപേക്ഷയിന്‍മേല്‍ ശൂരനാട്‌ തെക്ക്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം നടത്തിയ അന്വേഷണത്തിലും അവകാശ 
വിചാരണയിലും അയല്‍സാക്ഷി മൊഴിയിലും മരണ 
സര്‍ട്ടിഫിക്കറ്റ്‌ പ്രകാരവും നാണുമാസ്ത്റര്‍, 6-3-2020-90 തീയതി 
മരണമടഞ്ഞതായും പരേതന്റെ അവകാശിയായി ചുവടെ 
ചേര്‍ക്കുന്ന ഒരാള്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


